Regn . No. KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 


- 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg . No. KL/ TV ( N )/634/2015 -17 


- 
കൾ 
GOVERN 


ം 


രള സർക് 
ENMENT OF 


KERALA 


o Sാർ 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 നവംബർ 1 
1st November 2016 

1192 തുലാം 16 
16th Thulam 1192 
1938 കാർത്തികം 10 
10th Karthika 1938 


) 42 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേല പരസ്യം 


തിരുത്തൽ പരസ്യം 


നമ്പർ സി - 4572 / 2013. 


2016 ഒക്ടോബർ 6. 


നമ്പർ ഇ5- 58066 /2014 . 


2016 ഒക്ടോബർ 5. 


3 -2 - 2015 -ാം തീയതിയിലെ 5 -ാം നമ്പർ കേരള ഗസറ്റിൽ 
( വാല്യം 4, പാർട്ട് III ) കമ്മീ ഷ ണ റേറ്റ് ഓഫ് ലാന്റ് 
റവന്യൂ ഷീറ്റിൽ പേജ് നമ്പർ 820 - ൽ ഈ5- 58066/ 2014 -ാം 
നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പരസ്യത്തിൽ ക്രമനമ്പർ 3- ൽ 
ഇൻഡന്റ് നമ്പർ 8805 ആയി ടി . ആർ. - 007054 -ാം നമ്പർ 
എം . തോമസ് പേരിലുള്ള ബോണ്ടിലെ തുക = 100 എന്ന് 
പസി ദ്ധീ ക രി ച്ചി രു ന്നത് - 1, 000 എന്ന് തിരുത്തി. 
വായിക്കേണ്ടതാണ്. 


-- കോട്ടയം താലൂക്കിൽ മണർകാട് വില്ലേജിൽ ബ്ലോക്ക്23 - ൽ 
റീസർവെ നമ്പർ 317 / 5 - ൽ പ്പെട്ട സർക്കാർ പുറ മ്പോക്ക് 
ഭൂമിയിൽ നിന്നും 25 സെന്റ് സ്ഥലം ECHS പോളി ക്ലിനിക്കിന് 
പാട്ട വ്യവസ്ഥയിൽ നൽകിയിട്ടുള്ളതാ ണ് . ടി സ്ഥലത്ത് 
നിൽക്കുന്ന മാവ്-1, ആഞ്ഞിലി- 1 എന്നീ മരങ്ങൾ 8-11- 2016 - ന് 
ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മണർകാട് വില്ലേജാഫീസിൽ വെച്ച് 
റവന്യൂ ഡിവിഷണൽ ആഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യലേലത്തിൽ വിൽക്കുന്ന 


താണ്. 


കളക്ടറേറ്റ്, 
കോട്ടയം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


- ലേല ത്തിൽ പങ്കെടു ക്കു ന്ന വർ - 5, 000 നിര ത ദ്രവ്യം 
കെട്ടി വയ്ക്കേണ്ടതും ലേലം വിളിക്കുന്ന വ്യക്തി മൊത്തം 
തുകയുടെ 1/ 3 ഭാഗവും മുഴു വൻ തുകയുടെ വിൽപ്പന 


നികുതിയും അപ്പോൾതന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുക 
ലേലം സ്ഥിരപ്പെടുത്തിയതിനുശേഷം സ്വന്തം ചെലവിൽ തടി 
നീക്കം ചെയ്യേണ്ട തു മാ ണ്. ടി ലേലം മറ്റ് സർക്കാർ 
ലേലത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ കോട്ടയം റവന്യൂ ഡിവിഷണൽ ആഫീസ്, കോട്ടയം 
താലൂ ക്കാ ഫീസ്, മണർകാട് വില്ലേ ജാ ഫീസ് 
എന്നിവിടങ്ങളിൽ നിന്ന് അറിയാവുന്നതാണ്. 


ഇനം 


വില 


ആഞ്ഞിലി 


ചുറ്റളവ് 
180 സെ . മീ . 
210 സെ . മീ . 


- 14, 549 


മാവ് 


- 23,309 


ആകെ 


37 ,858 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
മിനി സിവിൽ സ്റ്റേഷൻ, 

- ( ഒപ്പ്) 
കോട്ടയം. 

റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


